PART IV 
Private Advertisements and Miscellaneous Notifications 


അഴീക്കൽ ശ്രീവരാഹ ദേവസ്വം, ചെറായി 


അറിയിപ്പ് 


നമ്പർ സി - 51/ 2008. 


2008 ജൂ 


ലൈ 1. 


അഴീക്കൽ യോഗത്തിൽപ്പെട്ട ഗൗഡ സാരസ്വത ബ്രാഹ്മണ 
രുടെ ഒരു പൊതുയോഗം 2008 മേയ് മാസം 18 -ാം തീയതി 
പകൽ 3 . 30 - ന് ദേവസ്വം വടക്കേ യോഗശാലയിൽവച്ച് കൂടു 
കയും ടി യോഗത്തിൽ അഴീക്കൽ ശ്രീവരാഹ ദേവസ്വംവക 1183 
- ലെ അധികബഡ്ജറ്റും 1184- ലേക്കുള്ള അസ്സൽബഡ്ജറ്റും പാസ്സാ 
ക്കിയിട്ടുള്ളതും ടി ബഡ്ജറ്റുകളുടെ നേർ പകർപ്പുകൾ ദേവസ്വം 
നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളതും കൊച്ചി 
ദേവസ്വം ബോർഡിൽ ബോധിപ്പിച്ചിട്ടുള്ളതും ആണെന്നുള്ള 
വിവരം എല്ലാ യോഗാംഗങ്ങളേയും അറിയിക്കുന്നു . 


അഴീക്കൽ ശ്രീവരാഹ ദേവസ്വം 
കമ്മിറ്റി ആഫീസ്, ചെറായി. 


- ( ഒപ്പ്) 
ഭരണാധികാരി. 


